GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7706 


(2 } 


പേര് 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബം 


നമ്പർ സി1-2020 / 6755 / 9 / 100 . 


2020 ഒക്ടോബർ 12 . 


1 


51 


2 


24 


ആലത്തൂർ താലൂക്കിൽ കാവ ശ്ശേ രി -2 വില്ലേ ജിൽ 
പാടൂർ പി. ഒ. , മണക്കാട് വിജയലക്ഷ്മി എന്നവർ 29-1-2020 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി മകൾ രാധിക , എൻ . സമർപ്പിച്ച 
അപേ ക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട് 

വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതയുടെ അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


മീര , ബി . 

ഭാര്യ 
അതുൽ, എം . കെ . 

മകൻ 
മേൽപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് ഈ പരസ്യം 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാലിലോ 
ലഭി ക്കു ന്ന പരാ തി കൾ യാതൊരു 

കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


താലൂക്കാഫീസ്, 
ചിറ്റൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


1 


മകൻ 


30 


രാജേഷ്, എൻ. 
രാധിക , എൻ . 


2 


മകൾ 


29 


Mannarkkad Taluk 


ഒ രു 


അനന്തരാവകാശ 


പരസ്യം 


( 1 ) 


മേൽ പ്പറ ഞ്ഞ വ രെ ച്ചേർ ത്ത് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 

ദി വ സ ത്തി നകം നേരിൽ ബോധിപ്പിക്കേണ്ട താ ണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ഡി3-4685 9 1300 2020. 


2020 ജൂലൈ 30 . 


3 0 


താലൂക്കാഫീസ്, 
ആലത്തൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


മണ്ണാർക്കാട് താലൂക്കിൽ കുമരംപുത്തൂർ വില്ലേജിൽ 
കദീജാബി നായികത്ത് w/o മുഹമ്മദ്, കല്ലടി വീട്, മണ്ണാർക്കാട് 
കോളേജ് പി . ഒ , എന്നവർ മരണപ്പെട്ടുവെന്നും ബാങ്കിൽ 
ഹാജരാക്കുന്നതിനായി അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ മുഹമ്മദ് അസ്ലം, കെ . എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻ 
മേൽ കുമ രം പുത്തൂർ വില്ലേജാഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ കദീജാബി നായികത്ത് എന്നവർ 13-6-2020 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരുത്തൽ പരസ്യം 
നമ്പർ സി1-2251 / 9 / 10012020 . 

2020 സെപ്റ്റംബർ 9 . 


23-6-2020 - ലെ കേരള ഗസറ്റ് നമ്പർ 25 ( വാല്യം 9 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 
4461- ൽ കമനമ്പർ ( 19 ) ആയി പ്രസിദ്ധീകരിച്ച സി1-2251 {9 } 100 2020 -ാം 
നമ്പർ പരസ്യത്തിൽ താഴെക്കാണിച്ച പേരുകൾ ഒഴിവാക്കി 
തിരുത്തി വായിക്കേണ്ടതാണ്. 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ആയിഷ 


മാതാവ് 


70 


പേര് 


2 


മകൻ 


35 


കമ 
നമ്പർ 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 

ബന്ധം 


മുഹമ്മദ് അസ്ലം, കെ . 
കദീജാ നർഷി , കെ . 


3 


മകൾ 


31 


1 


22 


ജംസീറ , എ . 

മരണപ്പെട്ട മകൻ 

അക്ബറിന്റെ മകൾ 
അസ്മാബി, എ . 
ജസ്ഥല 


2 


18 


3 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 


11 


താലൂക്കാഫീസ്, 
ആലത്തൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


നമ്പർ ഡി3-3199 9/300/2020. 


2020 ജൂലൈ 29 . 


Chittur Taluk 


പരസ്യം 


നമ്പർ സി2-567219 200 2020. 


2020 ജൂലൈ 30 . 


അന ന്ത രാ വ കാശ 


ചിറ്റൂർ താലൂക്ക്, ചിറ്റൂർ വില്ലേജിൽ മോഹൻകുമാർ, എം . കെ . 
s / o കേശവൻ, മോഹൻ നിവാസ്, ചിറ്റൂർ പി . ഒ . , പാലക്കാട് 
എന്നയാൾ 1-6-2020 - ന് മരണപ്പെട്ടു . ടിയാന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിനു 
വേ ണ്ടി പരേതന്റെ ഭാര്യ 

മീര 

എന്നവർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


മണ്ണാർക്കാട് താലൂക്കിൽ കുമരംപുത്തൂർ വില്ലേജിൽ 
വി . അപ്പുണ്ണി s / o ( late ) ഇട്ടിച്ചിരി അ മ്മ , അശ്വതി ഹൗസ്, 
മണ്ണാർക്കാട് കോളേജ് പി . ഒ . എന്നയാൾ മരണപ്പെട്ടുവെന്നും 
ബാങ്കിൽ 

ഹാജ രാ ക്കു ന്ന തിനാ യി 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പര തന്റെ ഭാര്യ വിജ യ ലക്ഷ്മി എന്നിവർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കുമരംപുത്തൂർ വില്ലേജ് ആഫീസർവഴി 

നട ത്തി യ തിൽ വി . അപ്പുണ്ണി എന്നയാൾ 
13-1-2020 - ൽ 

മര ണ പ്പെ ട്ടിട്ടു ള്ള താ യും പര തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


അന്വഷണം 


190 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7707 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 
ബന്ധം 


1 


വിജയലക്ഷ്മി 


ഭാര്യ 


71 


2 


മകൻ 


47 


ജയകൃഷ്ണൻ, വി . എ . 
ജ്യോതി മനോജ് 


അവകാശികളായി കാണിച്ചു കൊണ്ട് അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ആ ഫീസിൽ ഹാജരായി രേഖാ മൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്. തപാ ൽ മാർഗ്ഗമാ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകാര്യമല്ല. 


3 


മകൾ 


43 


പേര് 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബം 


1 


പ്രദീപ്കുമാർ 


ഭർത്താവ് 


40 


2 


അജന 


മകൾ 


15 


( 3 ) 


3 


അർച്ചന 


13 


3 5 


നമ്പർ ഡി3-4688 9/300 2020. 


2020 ജൂലൈ 29 . 


( 2 ) 


നമ്പർ സി2-55999 14002020 . 


2020 സെപ്റ്റംബർ 25 . 


മണ്ണാർക്കാട് താലൂക്കിൽ തച്ചനാട്ടുകര -1 വില്ലേജിൽ 
( പ്രഭാകരൻ , സി . പി . s / o അപ്പുഗുപ്തൻ, സി . പി . , ചുന്തത്ത് 
പാലോട്ടിൽ വീട്, തച്ചനാട്ടുകര, പാലോട് പി . ഒ . എന്നയാൾ 
മരണപ്പെട്ടുവെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിനായി അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ശാന്തി, വി . എന്നവർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തച്ചനാട്ടുകര -1 വില്ലേജ് ആഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ പ്രഭാകരൻ, സി . പി . എന്നയാൾ 
16-5-2020 - ൽ മരണപ്പെട്ടിട്ടുള്ള തായും പരേതന്റെ അവകാ 
ശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായി 
രിക്കുന്നു . 


ഒറ്റപ്പാലം താലൂക്ക്, ഷാർണ്ണൂർ- I വില്ലേജിൽ 
വേണുഗോപാലൻ, എൻ . , പാണ്ടത്ത് വീട് , ചുഡുവാലത്തൂർ, 
ഷൊർണൂർ എന്നയാൾ 19-12-2019 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേ തന്റെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാര്യ രാധ , പി . 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അ വരെ മാത്രം 
അവകാശികളായി കാണിച്ചു കൊണ്ട് അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാ ൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


പേര് 


| കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 
ബന്ധം 


1 


മാതാവ് 


84 


2 


നളിനി , സി . പി . 
ശാന്തി, വി . 
പ്രശാന്ത്, സി . പി . 


ഭാര്യ 


52 


3 


മകൻ 


32 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


രാധ , പി . 


ഭാര്യ 


64 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


പിയ , വി . 


മകൾ 


38 


3 


പ്രീതി 


35 


( 3 ) 


താലൂക്കാഫീസ്, 
മണ്ണാർക്കാട്. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


Ottappalam Taluk 


പരസ്യം 


നമ്പർ സി2-5598 94002020. 

2020 സെപ്റ്റംബർ 25 . 
ഒറ്റപ്പാലം താലൂക്ക്, പൂക്കോട്ട്കാവ് വില്ലേജിൽ 
ഗിരിജ w /o പ്രദീപ്കുമാർ, മാമ്പറ്റ വീട്, കല്ലുവഴി പി . ഒ . 
എന്നവർ 11-7-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
അവകാശികൾക്ക് 

സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ ഭർത്താവ് പ്രദീപ് മാർ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അവരെ മാത്രം 


നമ്പർ സി2-4739 / 9 400/2020 . 

2020 സെപ്റ്റംബർ 25 . 
ഒറ്റപ്പാലം താലൂക്ക് , 

ഒറ്റപ്പാലം- I വില്ലേജിൽ 
രവീന്ദ്രൻ , കെ . , കാട്ടു മൂച്ചിക്കൽ വീട്, തോട്ടക്കര പി . ഒ . , 
ഒറ്റപ്പാലം എന്നയാൾ 22-6-2018 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാര്യ ഉഷാദേവി സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അ വരെ മാത്രം 
അവകാശികളായി കാണിച്ചുകൊണ്ട് അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
താ ൽ 

മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


അനന്തരാവകാശ 


Gaz , No. 43 /2020 /DTP ( CLP) . 


191 


